Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg.No.KL/ TV (N )/634 /2015 - 17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


S165 


GOVERNN 


കൾ 


og muo86 


Ono 


MENT OF KE 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2016 2mool 26 
26th January 2016 


( beijo 5 


നമ്പർ 


1191 2000 12 
12th Makaram 1191 


Vol. V 


Thiruvananthapuram , 

Tuesday 


No. 


1937 morelo 6 
6th Magha 1937 


PART III 
Police Department 


(2) 


(3 ) 


NOTIFICATION 
No. T4 /40011/2012 . 

8th January 2016 
The Ad -hoc DPC (Lower) held on 12 - 11- 2015 has 
examined the case of the following Police Officers for 
inclusion of their names in the various Select Lists of SIS 
fit for promotion as Cls of Police. 

1. Sri P. M . Raveendran , SI 
2 . Sri N . Rajesh Kumar , SI 
3 . Sri A . Deepa Kumar, SI 

4. Sri Saju George, SI 
The Ad -hoc DPC (Lower) has decided to include 
them in the following Select List of Sls. The positions of 
the above officers in the Select Lists are indicated below : 
(1) Sri P . M . Raveendran , SI 
Select List of Sis for the year 2011 

Sl. No . 8 Sri Sibi, N . O . 
Sl. No. 8 (a ) Sri P. M . Raveendran 
Sl. No. 9 Sri Sam Jose 


Sri N . Rajesh Kumar, SI 
Select List of Sis for the year 2012 

Sl. No. 18 Sri Ratheesh Kumar, R . 
Sl. No. 18 (a ) Sri N . Rajesh Kumar 

Sl. No . 19 Sri Sreekumar, P. 
Sri A . Deepa Kumar, SI 
Select List of Sis for the year 2012 

Sl. No. 39 Sri Ramesh , R . 
Sl. No. 39 (i) Sri Deepa Kumar, A . 
Sl. No. 39 (i) (a ) Sri Anil Kumar, V. S . 

Sl. No. 40 Sri Krishnankutty, V . 
Sri Saju George, SI 
Select List of Sis for the year 2012 

Sl. No. 26 Sri Manoj, G . 
Sl. No. 26 (a) Sri Nuooman , S. 
Sl. No. 26 (b ) Sri Saju George 
Sl. No . 27 Sri Premananda Krishnan , C . 


(4 ) 


KERALA GAZETTE 


[PART III 


നi, 


- The above decision of the Ad- hoc DPC (Lower ) 

- ടി വാഹനങ്ങൾ വില്പനയ്ക്ക് ദർഘാസുകൾ സ്വീകരിക്കു 
have been approved by the Government vide Govt. Letter 
No . 107450 /A2/2015/ Home dated 6 - 1- 2016 . 

ന്നതാണ്. 2016 ജനുവരി 25 -ാം തീയതി പകൽ 4 മണിക്ക് 

മുമ്പ് ടി ദർഘാസ് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് 
The Select List of Sis fit for promotion as CIs for 
the year 2011 and 2012 ( for the vacancies in 2012 and 

മേധാവിയുടെ ആഫീസിൽ എത്തിക്കേണ്ടതാണ്. ദേശസാൽകൃത 
2013 respectively ) published vide Police Headquarters ബാങ്കിൽ നിന്നും ജില്ലാ പോലീസ് മേധാവി തിരുവനന്തപുരം 
Notifications Nos. T4 -78250 / 12 dated 27 - 9 - 2012 and 

റൂറൽ എന്ന പേരിൽ ഡി . ഡി. അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 
T4 - 88014 / 2013 dated 29 - 11 - 2013 respectively stands 
modified to this extent. 

ദർഘാസ് സമർപ്പിക്കുന്ന കവറിനു മുകളിൽ വാഹന ലേലത്തിനുള്ള 

ടെണ്ടർ എന്ന്എഴുതിയിരിക്കേണ്ടതാണ്. 
(Sd .) 
State Police Chief and Convenor, 

ലേലം കഴിഞ്ഞാലുടൻ ബന്ധപ്പെട്ടവരുടെ മുന്നിൽവച്ച് 
Police Headquarters, Departmental Promotion 

തന്നെ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ 
Thiruvananthapuram . Committee (Lower). 

കൂടുതൽ തുക കാണുന്ന ആൾക്ക് ലേലം താൽക്കാലികമായി 
ലേല പരസ്യം 

സ്ഥിരപ്പെടുത്തുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ടി തുകയുടെ 

പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) വിൽപ്പന നികുതിയും 
നമ്പർ ഇ2- 63500 / 2015 / റ്റി . 

2016 ജനുവരി 8. 

ചേർത്ത് ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്ത് വച്ചുതന്നെ അടച്ചു 
തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ 

രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ 
കീഴിലുള്ളതും പുളിങ്കുടി എ . ആർ. ക്യാമ്പിൽ സൂക്ഷിച്ചിരി 
ക്കുന്നതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 2016 ജനുവരി 

- ഉത്തരവ് കിട്ടി പത്തു ദിവസത്തിനകം ബാക്കി തുകയും 
27 -ാം തീയതി പകൽ 11 മണിക്ക് പുളിങ്കുടി എ . ആർ. ക്യാമ്പിൽ - നിയ മാ നു സ ര ണ മുള്ള നികു തി കളും അടച്ച് സ്വന്തം 
വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുകയാണ്. 

ഉത്തര വാദിത്വത്തിലും ചെല വിലും വാഹനം നീക്കം 
ക്രമ വാഹന നമ്പർ 

മോഡൽ നിരതദ്രവ്യം 

ചെയ്യേണ്ടതാണ്. 
| നമ്പർ 
1 KL 01 AA 4550 D /Jeep 2003 7,000 

ഏതെങ്കിലും കാര ണ ത്താൽ ലേലം സ്ഥിര പ്പെടുത്തി 
2 KL 01 X 9182 D /Jeep 2002 7,500 

കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
3 KL 01 AA 4472 D / Jeep 2003 7,500 

ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
KL 01 AA 4919 D / Jeep 

വാഹനം പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർ 
7,000 
2003 

ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയ ത് 
KL 01 X 9006 D /Jeep 2002 7, 000 

മുൻ ലേ ല ക്കാ രനിൽ നിന്ന് ഈടാക്കു ന്ന തിനും 
KL 01 X 9742 H / H CD100 

2002 300 

കൂടു ത ലായി കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേല ക്കാ രൻ 
KL 01 X 9005 D /Jeep 

2002 7, 000 

അവകാശിയല്ലാത്തതുമായിരിക്കും. 
KL 01 AD 4865 D / Jeep 2004 10 ,000 
KL 01 X 9745 H / H CD100 2002 

300 

- മേൽ കാണിച്ച വാഹനം പരിശോധിക്കണമെന്നുള്ളവർ 
KL 01 X 9185 D / Jeep 2002 8,000 

- പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസ് സമയത്ത് തിരുവനന്തപുരം 
KL 01 X 9186 D /Jeep 2002 10, 000 

റൂറൽ സായുധസേന അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ അനുമതി 
KL 01 AA 4548 D / Jeep 

യോടുകൂടി പുളിങ്കുടി എ . ആർ. ക്യാമ്പിലുള്ള എം . ടി . 
2003 10 ,000 
KL 01 X 9207 D /Jeep 2002 

വിംഗിൽ നേരിട്ട് ഹാജരായി പരിശോധിക്കാവുന്നതാണ്. 

7,000 
14 KL 01 X 9211 D /Jeep 2002 

7,000 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
15 KL 01 X 9736 H/ H CD100 2002 

- 300 

കാരണമോ കാണിക്കാതെ ലേല തീയതി മാറ്റിവയ്ക്കുന്നതിനോ 
| 16 KL 01 X 9470 D |Jeep 2002 7,000 

ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം 

തിരു വ ന ന്ത പുരം ജില്ലാ പോലീസ് മേധാ വി യിൽ 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലദിവസം 
ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 

നിക്ഷിപ്തമാണ്. 
ഒരുമണിക്കൂർ മുൻപ് നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതു 
മാ ണ് . ലേലം കഴി ഞ്ഞാ ലു ടൻ ലേലം നഷ്ടപ്പെടുന്നവർക്ക് 

District Police Office , SHEFEEN AHAMED , K . IPS , 
നിരതദ്രവ്യം മടക്കി കൊടുക്കുന്നതാണ്. 

Thiruvananthapuram Rural. District Police Chief. 


356 


